Government of Kerala 
കേരള സർക്കാർ 

| 2010 


Reg. No. രജി. നമ്പർ 
KL /TV ( N )/12 /2009- 2011 


V 
GOVERY 


- 


സ 
VMENT OF 


KERALA 


- 


? 


f 


- 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


14th September 2010 
- 2010 സെപ്റ്റംബർ 14 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 36 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


23rd Bhadra 1932 
| 1932 ഭാദം 23 


നമ്പർ 


PART III 
Irrigation Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി. ജനറൽ 146 / 94. 

2010 ആഗസ്റ്റ് 27. 
കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം ചെറുകിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവർത്തിക്ക് ജലവിഭവ വകുപ്പിലോ പൊതുമരാമത്ത് 
വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട യോഗ്യതയുള്ള 
കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേര് ആ ലേഖനം 
ചെയ്തിട്ടുള്ള മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 26/ 2010 - 11. 

പവ്യത്തിയുടെ പേരും അടങ്കൽ തുക യും - പദ്ധതി 
സംരക്ഷണം- വെള്ളായണിക്കായൽ റിക്സ് മേഷൻ സ്കീം 
തിരുവനന്തപുരം കോർപ്പറേഷനിൽ മധുപാലത്തിനടുത്തുള്ള 
തോടിന്റെ പുനരുദ്ധാരണവും മ ധു പാ ല ത്തിന്റെ കേടായ 
ഷട്ടറുകൾ മാറ്റിസ്ഥാപിക്കലും - രൂപ 3, 30,000. 

നിരതദ്രവ്യം - രൂപ 8,250. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 700 + വാറ്റ് @ 4 %. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും -- 28 - 9 - 2010 , 4 മണി. 
പണി പൂർത്തീകരിക്കാനുള്ള കാലാവധി- 4 മാസം. 

കരാറുകാരുടെ വിഭാഗം - ക്ലാസ്സ് “ ഡി ” യും അതിനു 
മുകളിലും. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും 16 - 9 - 2010 
മുതൽ 24 - 9- 2010 വൈകുന്നേരം 4 മണി വരെ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും താഴെ ഒപ്പു വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ 
കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുകളുടെ 
കൂടെ 100 രൂപയുടെ മുദ്രപത്രത്തിൽ നിശ്ചിത ഫോറത്തിലുള്ളതു 
പ്രകാരം തയ്യാറാക്കിയ പ്രാഥമിക കരാർപത്രം സമർപ്പിക്കേണ്ടതാണ്. 
പ്രാഥമിക കരാർപത്രം ഇല്ലാതെ സമർപ്പിക്കുന്ന ദർഘാസുകൾ 
ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 1984- ലെ കേരള 
നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമത്തിലെ 8(2) വകുപ്പ് 
അനുസരിച്ച് പ്രസ്തുത പണിയെടുക്കുന്ന കരാറുകാരൻ 
പ്രവൃത്തിയുടെ മൊത്തം ചെലവിന്റെ ഒരു ശതമാനം നിർമ്മാണ 
തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകാൻ ബാദ്ധ്യസ്ഥനാണ്. 
നിരതദ്രവ്യം തിരുവനന്തപുരം ചെറുകിട ജലസേചന വിഭാഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാറ്റിയെടുക്കത്തക്ക രീതിയിൽ 
വാങ്ങേണ്ടതും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 

-- പൂരിപ്പിച്ച ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ സ്പീഡ് 
പോസ്റ്റ്മുഖേന മാത്രം 28 - 9- 2010, 4 മണിക്ക് മുമ്പായി താഴെ 
ഒപ്പ് വച്ചിട്ടുള്ളഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ എത്തിക്കേണ്ടതാണ്. 
കൊറിയർ സർവ്വീസിൽ അയയ്ക്കുന്നതോ നേരിട്ട് നൽകു 
ന്നതോ ആയ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസ് 
നമ്പരും പ്രവൃത്തിയുടെ പേരും രേഖപ്പെടുത്തിയ മുദ്രവച്ച 
കവറിലായിരിക്കണം ദർ ഘാസുകൾ സമർപ്പിക്കേണ്ടത്. 
ലഭിച്ച ദർഘാസുകൾ 28 -9- 2010 വൈകുന്നേരം 4.30 മണിക്കു തന്നെ 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറോ, അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റ് ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരാകുന്ന കരാറുകാരുടെ 


14th SEPT. 2010 ] 


IRRIGATION DEPARTMENT 


462 


- (1) 


സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. അന്നേദിവസം അവധി - ദർഘാസ് പ്രമാണങ്ങൾ പൊതുമരാമത്ത് ജലസേചന 
ആയാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം വൈകുന്നേരം വകുപ്പുകളിൽ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
4 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേദിവസം അവ അന്യോന്യം കൈമാറാൻ പാടില്ലാത്തതും ആകുന്നു . 
4. 30 മണിക്ക് തുറക്കുന്നതുമാണ്. നിരതദ്രവ്യമായി "ഇന്ദിരാ നിരതദ്രവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
വികാസ്പത് സ്വീകരിക്കുന്നതല്ല . ജലവിഭവ വകുപ്പിലേയും പേരിൽ പ്ലഡ്ജ് ചെയ്ത് ആവശ്യമായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട് 
പൊതുമരാമത്ത്വകുപ്പിലേയും ദർഘാസുകളെ സംബന്ധിക്കുന്ന - പ്രവൃത്തിയുടെ പേരെഴുതി ദർഘാസുകളോടൊപ്പം അടക്കം 
മറ്റെല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. ചെയ്തിരിക്കണം. ശരിയായ രീതിയിൽ നിരതദ്രവ്യം ഇല്ലാത്ത 
ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ ദർഘാസിനോടൊപ്പം ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 
അവരുടെ യോഗ്യത , കൈവശമുള്ള പണികൾ, അവർക്ക് -- കേരള പൊതു മ രാ മത്ത് ജലസേചന വകുപ്പുകളിലെ 
എടുക്കാവുന്ന പണികളുടെ സാമ്പത്തികപരിധി മുതലായവ ദർഘാസുകളെ സംബന്ധിച്ചുള്ള മറ്റെല്ലാ വ്യവസ്ഥകളും ഈ 
ഉൾക്കൊള്ളുന്ന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ജോയിന്റ് ദർഘാസിനും ബാധകമായിരിക്കും. പ്രമാണങ്ങൾ ലഭിക്കുന്നതിനു 
രജിസ്ട്രാറിൽനിന്ന് ലഭിച്ചത് ദർഘാസിനോടൊപ്പം സമർപ്പി വേണ്ടി കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ കാർഡുകൾ 
ക്കേണ്ടതാണ്. ജി. ഒ. ( പി) നം . 84 / 97 / പി . ഡബ്ല്യൂ . ആൻഡ് റ്റി . കാണിക്കേണ്ടതാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ 
പകാരമുള്ള നിബന്ധനകളെല്ലാം ഈ ദർഘാസിനും ജി . ഒ. ( എംഎസ്.) 28474 എം . ഡി. 25- 10 - 1974 - ലെ രണ്ടാം വകുപ്പിൽ 
ബാധകമാണ്. 

രണ്ടാം ഉപ വകു പ്പിൽ വ്യവസ്ഥകൾ പാലിക്കു ന്ന തു മായ 
സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതാണ്. ദർഘാസിനൊപ്പം 

100 രൂപയുടെ മുദ്രപത്രത്തിൽ 20 -9 - 1990- ലെ സർക്കാർ ഉത്തരവ് 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 

( ഒപ്പ്) 

നമ്പർ ജി . ഒ. ( എം .എസ്.) 39/ പി .എൻ. പ്രകാരമുള്ള പ്രിലിമിനറി 
കാര്യാലയം, ചെറുകിട ജലസേചന 

എക്സിക്യൂട്ടീവ് എഗ്രിമെന്റ് സമർപ്പിക്കേണ്ടതാണ്. 
വിഭാഗം, അമ്പലമുക്ക്, 

എഞ്ചിനീയർ. 
തിരുവനന്തപുരം. 

നമ്പർ ഡി . ബി -2203 / 96. 

2010 ആഗസ്റ്റ് 28. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി പാലാ ചെറുകിട ജലസേചന 

വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
ലഘദർഘാസ് പരസ്യം 

പറയുന്ന പ്രവൃത്തിക്ക് നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 

കരാറുകാരിൽനിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
നമ്പർ ഡി. ബി - 2203 / 96 . 

2010 ആഗസ്റ്റ് 26. 

പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 

പ്രത്യേകം കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി പാലാ ചെറുകിട ജലസേചന അദ്ദേഹത്തിന്റെ ഓഫീസിൽ 29 - 9 - 2010 വൈകുന്നേരം 4 മണി 
വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ വരെ സ്വീക രിക്കു ന്ന താ ണ് . അന്നേദിവസം ഏതെങ്കിലും 
പറയുന്ന പ്രവൃത്തിക്ക് നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കാരണവശാൽ അവധിയായിരിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി 
കരാറു കാ രിൽനിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ദിവസം അതേസമയം വരെ ദർഘാസ് സ്വീകരിക്കുന്നതാണ്. 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച അന്നേദിവസം വൈകുന്നേരം 4. 15 - ന് അസിസ്റ്റന്റ് 
പ്രത്യേകം കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
അദ്ദേഹത്തിന്റെ ഓഫീസിൽ 24 - 9 - 2010 വൈകുന്നേരം 4 മണി ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
വരെ സ്വീകരിക്കു ന്ന താ ണ് . അന്നേദിവസം ഏതെങ്കിലും ദർഘാസുകൾ തുറന്നു പരിശോധിക്കുന്നതാണ്. 
കാര ണ വശാൽ അ വ ധി യാ യി രിക്കുന്നപക്ഷം അടുത്ത ദർഘാസ് നമ്പർ 2/എഇഇ)/2010 - 11. 
പ്രവൃത്തിദിവസം അതേസമയം വരെ ദർഘാസ് സ്വീകരി 

പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും - പദ്ധതി 
ക്കുന്നതാണ്. അന്നേദിവസം വൈകുന്നേരം 4.15 - ന് അസിസ്റ്റന്റ് 

സംരക്ഷണം -- ഞീഴൂർ പഞ്ചായത്തിൽ മടുക്കോലി പാടശേഖര 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 

ത്തിന്റെ പുറംഭിത്തി സംരക്ഷണം- രൂപ 2,80, 000. 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 

നിരതദ്രവ്യം - രൂപ 7,000. 
ദർഘാസുകൾ തുറന്നു പരിശോധിക്കുന്നതാണ്. 

ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 600 + വാറ്റ്. 
ദർഘാസ് നമ്പർ - 1/ എഇഇ 2010 -11. 

പ്രവൃത്തി തീർക്കാനുള്ള കാലാവധി 6 മാസം. 
- പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുക യും 

ദർ ഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും 
പദ്ധതി സംര ക്ഷണം- വൈക്കം മു നി സി പ്പാ ലിറ്റിയിൽ 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
കെ . വി . കനാലിനു കുറുകെ താൽക്കാലിക ഒരു മുട്ടു 

നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി 
നിർമ്മാണം - രൂപ 90,000 . 

മുതൽ 5 മണിവരെയും ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 മണി 
നിരതദ്രവ്യം രൂപ 2,500 . 

വരെയും ദർഘാസ് പ്രമാണത്തിന്റെ വില ( തിരിച്ചു നൽക 

പ്പെടാത്തത്) രൊക്കം പണമായോ മണിയോർഡർ ആയോ അടച്ച് 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
പ്രവൃത്തി തീർക്കാനുള്ള കാലാവധി 30 -11-2010. 

ദർഘാസ് പ്രമാണങ്ങൾ പൊതുമരാമത്ത് ജലസേചന 
ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും വകുപ്പുകളിൽ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ അവ അന്യോന്യം കൈമാറാൻ പാടില്ലാത്തതും ആകുന്നു . 
നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി നിരതദ്രവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
മുതൽ 5 മണിവരെയും ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 മണി - പേരിൽ പ്ലഡ്ജ് ചെയ്ത് ആവശ്യമായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട് 
വരെയും ദർഘാസ് പ്രമാണത്തിന്റെ വില ( തിരിച്ചു നൽക പ്രവൃത്തിയുടെ പേരെഴുതി ദർഘാസുകളോടൊപ്പം അടക്കം 
പ്പെടാത്തത്) രൊക്കം പണമായോ മണിയോർഡർ ആയോ അടച്ച് ചെയ്തിരിക്കണം. ശരിയായ രീതിയിൽ നിരതദ്രവ്യം ഇല്ലാത്ത 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 

ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 


14th SEPT. 2010 ). 


IRRIGATION DEPARTMENT 


463 


( 2 ) 


24,500 


കേരള പൊതു മ രാ മത്ത്/ ജലസേചനവകു പ്പുകളിലെ 
ദർഘാസുകളെ സംബന്ധിച്ചുള്ള മറ്റെല്ലാ വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. പ്രമാണങ്ങൾ ലഭിക്കുന്നതിനു 
വേണ്ടി കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ കാർഡുകൾ 
കാണിക്കേണ്ടതാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ 
ജി. ഒ.( എംഎസ്.) 28474 എം . ഡി . 25- 10 - 1974 - ലെ രണ്ടാംവകുപ്പിൽ 
രണ്ടാം ഉപ വ കുപ്പിൽ വ്യവസ്ഥകൾ പാലിക്കു ന്ന തു മായ 
സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതാണ്. ദർഘാസിനൊപ്പം 
100 രൂപയുടെമുദ്രപ്പത്രത്തിൽ 20 -9 -1990 - ലെ സർക്കാർ ഉത്തരവ് 
നമ്പർ ജി. ഒ. ( എംഎസ്.) 39 / പി .എൻ. പ്രകാരമുള്ള പ്രിലിമിനറി 
എഗ്രിമെന്റ് സമർപ്പിക്കേണ്ടതാണ്. 


17 , 500 


20 ,000 


അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, 

അസിസ്റ്റന്റ് 
ചെറുകിട ജലസേചന വിഭാഗം, എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 
പാലാ. 


- 6 34/ 2010 -11- കട്ടപ്പന പഞ്ചായത്ത് വാർഡ്10 - ൽ 

പാലാക്കട തോടിന്റെ തൈപ്പറമ്പിൽപടി 

ഭാഗത്തിന്റെ സംരക്ഷണം രൂപ 9.80 ലക്ഷം 
| 7 35 / 2010 - 11 - പാമ്പാടും പാറ പഞ്ചായത്തിലെ 

സന്യാ സ് ഓ ട - ബാ ലഗാം തോടിന്റെ 
പനയ്ക്കൽഭാഗത്തിന്റെ സംരക്ഷണം- 

രൂപ7 ലക്ഷം 
- 8 36/ 2010 - 11 - കാഞ്ചിയാർ പഞ്ചായത്ത് വാർഡ് 

12 - ൽ ഇഞ്ചക്കാട് തോടിന്റെ സംരക്ഷണ 

പണികൾ രൂപ 8 ലക്ഷം 
- 9 37/ 2010 - 11 - നെടുങ്കണ്ടംപഞ്ചായത്ത് കോമ്പയാർ 

തോടിന്റെ ബാങ്ക് പടി ഭാഗത്തെ സംരക്ഷണ 
പണികൾ - രൂപ 6.50 ലക്ഷം 

വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പദ്ധതികൾ 
10 38/ 2010- 1 - നെടുങ്കണ്ടംപഞ്ചായത്ത് കോമ്പയാർ 

തോടിന്റെ വായനശാലാ പടി ഭാഗത്തെ 

സംരക്ഷണ പണികൾ രൂപ 6.50 ലക്ഷം 
11 39 / 2010 -11 - ആലക്കോട് പഞ്ചായത്ത് വാർഡ് 

9 - ലെ അഞ്ചിരി പാടശേഖരത്തിലെ തോടിന്റെ 

തെയ്യിൽ പുരയിട ഭാഗത്ത് സംരക്ഷണ 
പണികൾ രൂപ 12 .25 ലക്ഷം 


16, 500 


ദർഘാസ് പരസ്യം 


16 ,500 


30,750 


നമ്പർ ഡി1 - 492/ 98. 

2010 ആഗസ്റ്റ് 19. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടിഇടുക്കി മൈനർ ഇറിഗേഷൻ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് 
നിശ്ചിതയോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും പ്രവൃത്തികളുടെ 
പേരെഴുതി മുദ്രവെച്ച മത്സരസ്വഭാ വമുള്ള ദർഘാ സു കൾ 
ക്ഷണിച്ചു കൊ ള്ളുന്നു . ദർഘാ സു കൾ അതാതു ദി വ സം 
വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതും അതേദിവസം 
വൈകുന്നേരം 4.30 - ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാ ര പ്പെ ടു ത്തിയ മറ്റ്ഉദ്യോ ഗ സ്ഥരോ തൽ സ മയം 
ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതുമായിരിക്കും. ദർഘാസിന്റെ കാലാവധി അത് 
സ്വീകരിക്കുന്ന തീയതി മുതൽ 4 മാസം വരെയായിരിക്കും. 


ക്രമ 
നമ്പർ 


- ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ 
അടങ്കൽ തുകയും 

- (2 ) 


നിരതദ്രവ്യം 
രൂപ് 


- ( 1) 


( 3) 


പ്രോജക്ട് മെയിന്റനൻസ് പണികൾ 
- 1 29 / 2 010 - 11 - രാജ കു മാ രി പഞ്ചാ യ ത്ത് 

മഞ്ഞക്കുഴി പാടശേഖരത്ത് വി . സി. ബി . യും 
അനുബന്ധ പണികളും നിർവ്വഹിക്കുക - 
രൂപ 10.30 ലക്ഷം 

25,750 
2 3 0 / 2 010 - 11 - മ രി യാ പുരം പഞ്ചാ യ ത്ത് 

വാർഡ് നമ്പർ 9- ൽ ചട്ടിക്കുഴി തോടിന്റെ 
സംരക്ഷണവും മൈലാടൂർ കോസ് ബാറിന്റെ 

അറ്റകുറ്റപ്പണികളും രൂപ 10 .30 ലക്ഷം 25,750 
3 31/ 2010 -11-- കരിമണ്ണൂർ പഞ്ചായത്തിലെ കരിമണ്ണൂർ 

- തോട്ടിലെ കാസ് ബാറിന്റെ അറ്റകുറ്റ 
പണികളും കമ്പിപാലത്തിന് സമീപത്തുള്ള 
പറയ നിലം പുരയിട ഭാഗത്തെ സംരക്ഷ 
ണവും - രൂപ് 14 .10 ലക്ഷം 

- 35 , 500 
4 32 / 2010 - 11 - തൊടു പുഴ മുനിസിപ്പാ ലിറ്റി 

വാർഡ് 20 - ൽ കന്യാമൂഴി പാലത്തിന് 
സമീപത്തുള്ളചെക്ക് ഡാമിന്റെ സംരക്ഷണ 
പണികൾ -രൂപ 10 .75 ലക്ഷം 

27 , 000 
- 5 33/ 2010 -1 - - അടിമാലി പഞ്ചായത്തിലെ ദേവിയാർ 

തോടിന്റെ സർവേ 667 / 3, 667 / 7 എന്നീ 
ഭാഗത്തെ പുനരുദ്ധാരണ പണികൾ - 
രൂപ് 7.70 ലക്ഷം 

19,500 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 2 - നും 
രൂപ 1,600 + വാറ്റ്, ക്രമനമ്പർ 3 - ന് രൂപ 2,200 + വാറ്റ്, ക്രമനമ്പർ 
4 - ന് രൂപ 1,700 + വാറ്റ്, കമ നമ്പർ 5 , 6, 8 ഇവയ്ക്ക് രൂപ 
1,500 + വാറ്റ്, ക്രമനമ്പർ 7 - ന് രൂപ 1,400 + വാറ്റ്, ക്രമനമ്പർ 
9 - നും 10 - നും രൂപ 1, 300 + വാറ്റ്, കമ ന മ്പർ 11- ന് രൂപ 
1,900 + വാറ്റ്. 

- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി-- ക്രമനമ്പർ 
1 മുതൽ 6 വരെ 16 - 9 - 2010, കമനമ്പർ 7 മുതൽ 11 വരെ 
23 - 9 - 2010. 

- പ്രവൃത്തി തീർക്കാനുള്ള കാലാവധി ക്രമനമ്പർ 1, 2, 4, 
5, 6 ഇവയ്ക്ക് 4 മാസം, ക്രമനമ്പർ 3 - നും 11- നും 6 മാസം, 
കമനമ്പർ 7 മുതൽ 10 വരെ 3 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും താഴെ ഒപ്പ് 
വെച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽനിന്നും അതാതു 
തീയതി ഉച്ചയ്ക്ക് ഒരു മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണങ്ങൾ പരസ്പരം കൈമാറാൻ പാടില്ലാത്തതാകുന്നു . 
ദർഘാസുകളോടൊപ്പം 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക 
ഉടമ്പടി ഒപ്പിട്ട് അടക്കം ചെയ്തിരിക്കണം. നിരതദ്രവ്യം 
എക് സി ക ട്ടീവ് എഞ്ചിനീ യ റുടെ പേരിൽ വാങ്ങിയ 
നിശ്ചിത തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് ഏതുസമയത്തും 
മാറത്തക്കവിധം അധികാരപ്പെടുത്തിയിട്ടുള്ളതുമായിരിക്കണം. 
പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കു 
ന്നതാണ്. ടി തുക പണമായോ ചെക്കായോ ഇന്ദിരാ വികാസ് 
പത്രമായോ സ്വീകരിക്കുന്നതല്ല . 1989 - ലെ കേരള നിർമ്മാണ 
തൊഴിലാളി ക്ഷേമനിധി നിയമത്തിലെ 8( 2) വകുപ്പനുസരിച്ച് ടി 
പണികൾ ഏറ്റെടുത്തു നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ 
പ്രവൃത്തിയുടെ മൊത്തം ചെലവിന്റെ ഒരു ശതമാനം തുക 
നിർമ്മാണ ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകാൻ ബാദ്ധ്യസ്ഥനാണ്. 

- കേരള പൊതു മ രാ മത്ത്/ ജല സേചന വകു പ്പിലെ 
ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


ചെറുകിട ജലസേചനവിഭാഗം 

( ഒപ്പ്) 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 
കാര്യാലയം, കട്ടപ്പന, ഇടുക്കി. 


14th SEPT. 2010 ). 


IRRIGATION DEPARTMENT 


464 


TENDER NOTICE 


No. DB. TN. 1/ 99 . 

13th August 2010 . 
The Superintending Engineer, Minor Irrigation 
Central Circle, Ernakulam on behalf of the Governor of 
Kerala invites competitive tenders in sealed covers 
superscribing the name of works from eligible contractors 
registered in Kerala P . W . D ./ Irrigation Department. 
Tenders will be received by Registered Post/Speed Post 
only. Tenders submitted Directly or by Courier Service 
will be rejected . The tenders received after the stipulated 
date and time due to postal delays or any other reason 
will not be considered. 


Rs. 100 and sufficient E .M .D . pledged in favour of 
Superintending Engineer, Minor Irrigation Central Circle , 
Ernakulam . Tenders without sufficient E .M . D . and 
Preliminary Agreement will be summarily rejected . As per 
1989 Kerala Construction Workers Welfare Fund Rule (2 ), 
the Contractor is liable to remit 1 % of the total 
expenditure of work done towards the KCWW Fund . All 

Rules and regulations of tenders prevailing in the Irrigation 
- Department/PWD are applicable to this tender also. 


EMD 


| Rs. 


| SI. Tender Number and Name of 
No. Work with Estimate Amount 
1 22/ SEMICC /2010 -11 - NABARD RIDF- XI 

Vallachira Lift Irrigation Scheme in Vallachira 
Panchayath — manufacturing , supply and 
fixing suction and delivery pipes 

Rs. 87.5 Lakh 
2 23/SEMICC/2010 - 11 - MIRPA -Revamping 

of LIS under M .I.Division , Thrissur 
Revamping of K . T. L . I. scheme in Kattoor 
Panchayath — Renovation of pump house, 
manufacturing , supplying and fixing suction 
and delivery pipe - Rs. 72 , 01,597 


കേരള ഗവർണ്ണർക്കു വേണ്ടി എറണാകുളം ചെറുകിട 
ജല സേ ചന മദ്ധ്യ മേ ഖലാ സൂപ ണ്ടിംഗ് എഞ്ചിനീയർ, 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള 
കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച് 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ തപാലിൽ രജിസ്റ്റേർഡ് 
സ്പീഡ് പോസ്റ്റ് ആയി മാത്രം ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ 
ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയാകുന്നതല്ല . 
കൊറിയർ സർവീസിലും നേരിട്ടും സമർപ്പിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 17 - 9 - 2010 വൈകുന്നേരം 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30 മണിക്ക് 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റു ഉദ്യോഗസ്ഥരോതൽസമയം ഹാജരായിട്ടുള്ള കരാറുകാരുടെ 
സാന്നി ദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന തുമാ ണ് . ഏതെ ങ്കിലും 
കാര ണ വ ശാൽ നിശ്ചിത ദിവസം അവധി യാ യിരുന്നാൽ 
അതിനടുത്ത പ്രവൃത്തി ദിവസം ദർഘാ സു കൾ 
പരി ഗ ണിക്കുന്നതാ ണ്. ദർഘാസിന്റെ കാലാ വധി അ ത് 
സ്വീകരിക്കുന്ന തീയതി മുതൽ 4 മാസം വരെയായിരിക്കും. 


50 ,000 


50, 000 


Cost of tender documents - Rs . 13 ,200 + VAT for 
Sl. No. 1 and Rs. 10 ,900 + VAT for Sl. No. 2 . 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


50,000 


- Date and time of issue of tender forms - 7- 9- 2010 , 
10 a. m . to 9-9-2010 upto 4 p. m . 

Last date and time of receipt of tender forms, 
17- 9- 2010 upto 3 p . m . 

Date and time of opening of tenders 
17-9 - 2010 , 3 .30 p. m . 

Time of completion — 6 Months . 
Class of Registration — " A " Class . 

Tenders will be opened by the Superintending 
Engineer or the Officer authorized by him in the presence 
of the tenderers or their authorized agents present at that 
time. If the last date of receipt of tender happens to be a 
holiday, tenders will be received and opened on the next 
working day. The firm period of the tenders will be 
4 months from the date of receipt of the tender. 


1 22 /എസ് . ഇ . എം . ഐ . സി . സി./ 2010 - 1 
നബാർഡ്- ആർ. ഐ . ഡി .എഫ്. 11 വല്ലച്ചിറ 
പഞ്ചായത്തിൽ വല്ലച്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതി- സക്ഷൻ ഡെലിവറി പൈപ്പിന്റെ 
സംഭരണവും നിർമ്മാണവും അനുബന്ധ 
പണികളും - രൂപ 87 .5 ലക്ഷം 
2 23/എസ് . ഇ . എം . ഐ . സി . സി . 2010 -11 
മലബാർ ഇറിഗേഷൻ പാക്കേജ്- തൃശ്ശൂർ 
ചെറുകിട ജല സേചന വിഭാഗം ലിഫ്റ്റ് 
ഇറിഗേഷൻ നവീകരണ പദ്ധതികൾ കാട്ടൂർ 
പഞ്ചായത്തിൽ കെ . ടി. എൽ. ഐ . സ്കീമിന്റെ 
നവീകരണ പദ്ധതികൾ - പമ്പ് ഹൗസിന്റെ 
നവീകരണം, സക്ഷൻ ഡെലിവറി പൈപ്പിന്റെ 
സംഭരണവും നിർമ്മാണവും അനുബന്ധ 
പണികളും -- രൂപ 72,01,591 


50,000 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
13,200 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 10 ,900 + വാറ്റ് . 


Tender documents and other details of tenders can 
be obtained from the office of the undersigned . Tender 
documents sold to one party are not transferable to 
another. Written application quoting Registration Number 
and enclosing Registration Card should be produced for 
obtaining the tender forms. Tenders should be enclosed 
with a preliminary agreement in Stamp Paper worth 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 9 - 9 - 2010 ഉച്ചയ്ക്കുശേഷം 4 മണി. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 


കരാറുകാരുടെ വിഭാഗം - " എ ക്ലാസ്. 


14th SEPT. 2010 ). 


IRRIGATION DEPARTMENT 


465 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


രൂപ 


( 3 ) 


ദർഘാസ് പ്രമാണവും മറ്റു വിശദവിവരങ്ങളും താഴെ 
ഒപ്പുവച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും 
ലഭിക്കു ന്ന താ ണ്. ദർഘാസ് ( പമാ ണ ങ്ങ ൾ പര സ് പരം 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം 
100 (നൂറ്) രൂപയുടെ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
ഒപ്പിട്ട് അടക്കം ചെയ്തിരിക്കണം. നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും 
അ ദ്ദേ ഹ ത്തിന് ഏത് സമയത്തും മാറത്തക്ക വിധ ത്തിൽ 
അധികാരപ്പെടുത്തിയതുമായിരിക്കണം. പ്രാഥമിക ഉടമ്പടി 
അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവ ശ്യമായ നിരതദവ്യം 
കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
1989 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നിയമത്തിലെ (2) വകുപ്പ് അനുസരിച്ച് പണികൾ ഏറ്റെടുത്തു 
നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം 
ചെലവിന്റെ 1 % നിർമ്മാണ തൊഴിലാളി ക്ഷേമ നിധി 
ഫണ്ടിലേക്ക് നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. 


- കേരള പൊതുമരാമത്ത്/ ജല സേചന വകു പ്പിലെ 
ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


Office of the Superintending Engineer, 
Minor Irrigation Central Circle, 

( Sd.) 
Ernakulam , Kochi. 

Superintending Engineer. 


ദർഘാസ് പരസ്യം 


1 2 / എസ് . ഇ . പി . സി . എം ./ 2010 - 11 - എം . വി . ഐ . പി . 
മൂവാറ്റുപുഴ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന 
വലതുകര മെയിൻ കനാലിന്റെ ചെ . 17000 
മീറ്ററിലെ ഫ് ളാഷ് എസ് കേ പ്പി ന്റെ യും , 

കോസ് റെഗുലേറ്ററിന്റെയും നിർമ്മാണം - 
രൂപ 76 ലക്ഷം 

50,000 
2 3 / എസ് . ഇ . പി . സി . എം .| 2010 - 11 - ടി ടി. 
മൂവാറ്റുപുഴ ബ്രാഞ്ച്കനാലിന്റെ ചെ .1055 മീറ്റർ 
മുതൽ 1237 മീറ്റർ വരെയുള്ള പ്രദേശത്ത് ഇടിഞ്ഞു 

പോയ ഭാഗത്ത് കട്ട് ആന്റ് കവർ നിർമ്മാണം - 
രൂപ 153 ലക്ഷം 

50,000 
3 4 /എസ് . ഇ . പി . സി . എം . / 2010 - 11 - ടി ടി . 
മൂവാറ്റുപുഴ ബ്രാഞ്ച് കനാലിന്റെ ചെ . 1190 മീറ്റർ 
മുതൽ 1480 മീറ്റർ വ രെയുള്ള ഭാഗത്ത 
ലൈനിംഗ് വേലകൾ -രൂപ 20 ലക്ഷം 

50,000 
4 5 /എസ് . ഇ . പി . സി . എം ./ 2010 - 11 - ടി ടി 
മാമലശ്ശേരി മൈനർ ഡിസ്ട്രിബ്യൂട്ടറിയുടെ 
ചെ . 625 മീറ്റർ മുതൽ 857 മീറ്റർ വരെയുള്ള 
ഭാഗത്തെ അക്വഡക്ട് നിർമ്മാണം ( ശേഷിക്കുന്ന 
വേലകൾ) - രൂപ 58 ലക്ഷം 

50,000 
5 6/എസ് . ഇ . പി . സി . എം ./ 2010 -11 - ടി ടി 
അടിയന്തിര അറ്റകുറ്റപണികൾ- വാഴക്കുളം 

മൈനർ ഡിസ്ട്രിബ്യൂട്ടറിയുടെ ചെ . 2110 മീറ്റർ 
മുതൽ 2150 മീറ്റർ വരെയും, 2495 മീറ്റർ മുതൽ 
2540 മീറ്റർ വരെയുള്ള ഭാഗത്തെ സംരക്ഷണ 
ഭിത്തികളുടെ നിർമ്മാണവും ചെയ്തു. 2540 മീറ്റർ 
മുതൽ 2640 മീറ്റർ വരെയുള്ള ഭാഗത്തെ 
കവർസ്ളാബ് നിർമ്മാണം ഉൾപ്പെടെയുള്ള 
വേലകൾ രൂപ 24 ലക്ഷം 

50, 000 
6 7 / എസ് . ഇ . പി . സി . എം . / 2010 - 11 - ടി ടി 

കിഴുമുറി മെനർ ഡിസ്ടബട്ടറിയുടെ 
ചെ . 1510 മീറ്റർ മുതൽ 1600 മീറ്റർ വരെയുള്ള 
ഭാഗത്തെ കട്ട് ആന്റ് കവർ നിർമ്മാണം 
രൂപ 23 ലക്ഷം 

50, 000 
7 8 / എസ് . ഇ . പി . സി . എം . 2010 - 11 - ടി ടി 
മണ്ണത്തൂർ കാക്കൂർ സർവ്വീസ് സഹകരണ 
ബാങ്കിനു സമീപം രാമ മം ഗലം ബ്രാഞ്ച് 
ക നാ ലി ന്റെ ചെ . 17 5 0 മീറ്ററിൽ ക വ ർ 

സ്ളാബിന്റെ നിർമ്മാണം - രൂപ 28 ലക്ഷം - 50 , 000 
8 9/എസ്. ഇ . പി . സി. എം ./ 2010 - 11- ടി പിറവം 

ഡിവിഷന്റെ പരിധിയിൽ വരുന്ന മോനിപ്പള്ളി, 
കുറവിലങ്ങാട് എന്നീ സെക്ഷൻഓഫീസുകൾ 
പിറവം ഓഫീസ് സമുച്ചയത്തിൽ പ്രവർത്തി 
ക്കുന്നതിനുവേണ്ടി വരുന്ന അധിക വേലകൾ 
( ട്രസ്സ്വർക്കും അലുമിനിയം വർക്കുമുൾപ്പെടെ 
യുള്ള വേലകളും) --രൂപ 25 ലക്ഷം 

50,000 
9 10 /എസ്. ഇ . പി . സി. എം ./ 2010-11 - ടി കൂത്താട്ടുകുളം 

ഡിവിഷന്റെ പരിധിയിൽ വരുന്ന കുറവിലങ്ങാട് 
ഡിസിബട്ടറിയുടെ സ്തൂയിസ് നിർമ്മാണവും 
ി . 6450 മീറ്ററിൽ നിലവിലുള്ള ലീഡിംഗ് 
ഡയിന്റെ എക്സ്റ്റൻഷൻ ഉൾപ്പെടെയുള്ള 
വേലകളും - രൂപ 20 ലക്ഷം 

50 ,000 


നമ്പർ ഡി. ബി .1/ 2005. 

| 2010 ആഗസ്റ്റ് 16. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
പാജക്ട് സർക്കിൾ, മൂവാറ്റു പുഴ താഴെ പറയുന്ന 
പ്രവർത്തികൾക്കുവേണ്ടി കേരള ജലസേചന വകു പ്പ് / 
പൊതുമരാമത്ത് വകുപ്പിലെ രജിസ്ട്രേഷനുള്ള കരാറുകാരിൽ 
നിന്നും മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ 
പേര് ആലേഖനം ചെയ്ത്മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾതാഴെ കാണിച്ചിട്ടുള്ളതീയതിപ്രകാരം 
വൈകുന്നേരം 3 മണിവരെ രജിസ്റ്റേർഡ് തപാലിൽ മാത്രം 
സ്വീകരിക്കുന്നതും ( കൊറിയർ സ്വീകരിക്കുന്നതല്ല ) പിറ്റേ ദിവസം 
(6- 10 - 2010) രാവിലെ 11 മണിക്ക് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള 
കരാറുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതുമാകുന്നു. തപാലിൽ വരുന്ന കാലതാമസ 
ത്തിന് കരാറുകാർ മാത്രം ഉത്തരവാദിയായിരിക്കും. ഏതെങ്കിലും 
കാര ണ വ ശാൽ അന്നേദിവസം അവധിയായാൽ അടുത്ത 
പ്രവർത്തി ദിവസം മേൽപ്പറഞ്ഞ സമയംവരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും അതിനടുത്തദിവസം മേൽപറഞ്ഞ സമയത്ത് 
തുറക്കുന്നതുമാണ്. ദർഘാസുകൾ സമർപ്പിക്കുന്നതിനോടൊപ്പം 
തന്നെ പൂരിപ്പിച്ച ദർ ഘാ സിന്റെ ഒരു പകർപ്പ് ചീഫ് 
എഞ്ചിനീയർ, പാജക് ട് 2, തിരു വ ന ത പ ര ത്തിനും 
അയയ്ക്കേണ്ടതാണ് (കത്ത് നമ്പർ 16857/ എംപി1/ 2009 / ഡബ്ലിയു 
ആർഡി തീയതി 10 - 7 - 2009) . 


14th SEPT. 2010 ] 


IRRIGATION DEPARTMENT 


466 


( 2 ) 


കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ബിൽ തുക 
യുടെ ഒരു ശതമാനം അംശാ ദാ യ മായി ബില്ലിൽ നിന്നും 
പിടിക്കുന്നതും നിധിയിലേക്ക് അടയ്ക്കുന്നതുമാണ്. നിയമാനുസൃ 
ത മായ സെയിൽടാക്സ്/ വാറ്റ് ഓരോ ബില്ലിൽനിന്നും 
പിടിക്കുന്നതും ആയവ സെയിൽസ്മാക്സ് അധികാരികൾക്ക് 

കെ മാ റു ന്ന തുമാ ണ്. ഗവൺമെന്റ് ഓർഡർ നമ്പർ 
84 / 97 / പി. ഡബ്ലു . ആന്റ് റ്റി . തീയതി 19 - 8 - 1997 - 9 ഗവൺമെന്റ് 
ഓർഡർ നമ്പർ 137/ 98 / പി . ഡബ്ലു . ഡി . തീയതി 21- 2 - 1998 - 0 
പ്രകാരം പറഞ്ഞിട്ടുള്ള പെർഫോമൻസ് ഗ്യാരണ്ടി തുടങ്ങിയ 
വ്യവസ്ഥകളും കേരള പൊതുമരാമത്ത്/ ജലസേചന വകുപ്പിലെ 
ദർഘാസുകളെ സംബന്ധിച്ചുള്ള പുതുക്കിയ മറ്റെല്ലാ വ്യവസ്ഥ 
കളും ഇതിനും ബാധകമാണ്. 


10 11 /എസ് . ഇ . പി. സി. എം ./ 2010 -11 - എം. വി. ഐ . പി. 
കൂത്താട്ടുകളും ഡിവിഷന്റെ പരിധിയിൽ വരുന്ന 
ഇടതുകര മെയിൻ കനാലിലെ പണ്ടപ്പിള്ളി 

കോസ് റെഗുലേറ്ററിനടുത്തുള്ള ഫില്ലിംഗ് 
ഭാഗത്തെ ചോർച്ച തടയുന്നതിനുള്ള കോൺക്രീറ്റു 

വേലകൾ - രൂപ 25 ലക്ഷം 
11 12 / എസ് . ഇ . പി . സി . എം ./ 2010 - 11 - ടി ടി 
കുറ വി ല ങ്ങാട് ഡിസ് ടിബു ട്ട റി യിലെ 
ചെ . 600 മീറ്ററിനും 800 മീറ്ററിനും ഇടയ്ക്കുള്ള 
വെള്ളക്കെട്ട് തടയുന്നതിനും ചെ . 900 മീറ്ററിനും 
1600 മീറ്ററിനും ഇടയിലുള്ള കനാൽ ബണ്ടിന്റെ 
സംരക്ഷണമുൾപ്പെടെയുള്ള നിർമ്മാണ 
പ്രവർത്തികൾ - രൂപ 25 ലക്ഷം 


50,000 


50 ,000 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
കാര്യാലയം, പ്രോജക്ട് സർക്കിൾ, സൂപ്രണ്ടിംഗ്എഞ്ചീനീയർ. 
മൂവാറ്റുപുഴ. 


ദർഘാസ് പരസ്യം 


( പദ്ധതി വിഭാഗം) 


നമ്പർ ഡി . ബി . 5291/ 83 ( എ ). 


2010 ആഗസ്റ്റ് 19 . 


- ദർഘാസ് പമാ ണത്തിന്റെ വില - കമ ന മ്പർ 1- ന് 
രൂപ 11, 400 + വി . നി.- സെസ്സ്, ക്രമനമ്പർ 2 - ന് രൂപ 23,000 + 
വി . നി . + സെസ്സ്, ക്രമനമ്പർ 3- നും , 9- നും രൂപ 3, 000 + വി. നി . + 
സെസ്സ്, കമ നമ്പർ 4 - ന് രൂപ 8 ,700 + വി . നി . + സെസ്സ്, 
ക്രമനമ്പർ 5 - ന് രൂപ 3,600 + വി . നി .+ സെസ്സ്, ക്രമനമ്പർ 6- ന് 
രൂപ 3, 500 + വി . നി . + സെസ്സ്, കമ ന മ്പർ 7 - ന് 
രൂപ 4 ,200 + വി . നി . + സെസ്സ്, കമ ന മ്പർ 8 , 10 , 11 
ഇവയ്ക്ക് രൂപ 3, 800 + വി . നി .+ സെസ്സ്. 

- ദർഘാസ് ഫോറ ങ്ങൾ വിൽക്കുന്ന തീയതിയും 
സമയവും- കമനമ്പർ 1 മുതൽ 6 വരെ 22 - 9 - 2010 മുതൽ 
24 - 9 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ, ക്രമനമ്പർ 7 മുതൽ 11 വരെ 
27 -9- 2010 മുതൽ 29-9 -2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 


ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 5 - 10 - 2010 ഉച്ചകഴിഞ്ഞ് 3 മണിവരെ. 


പണി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1- നും 4 - നും 
9 മാസം, ക്രമനമ്പർ 2 - ന് 12 മാസം മറ്റുള്ളവയ്ക്ക് 6 മാസം 

- കരാറുകാരുടെ വിഭാഗം ക്രമനമ്പർ 1, 2, 4 ഇവയ്ക്ക് 
" എ ക്ലാസ്. മറ്റുള്ളവയ്ക്ക് " ബി യും അതിനു മുകളിലും. 


ദർഘാസ് പ്രമാണവും മറ്റ് വിവരങ്ങളും താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും മേൽകാണിച്ചിട്ടുള്ള 
തീയതികളിൽ ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില രൊക്കം 
പണമായോ മണിഓർഡർ ആയോ അടച്ച് രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ 
അന്നേ ദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം 
ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസുകൾ ലഭിക്കു ന്ന താ ണ്. 
ദർഘാസ് പ്രമാണങ്ങൾ മേൽപറഞ്ഞ അംഗീകൃത കരാറു 
കാർക്കുമാത്രം ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറുവാൻ 
പാടില്ലാത്ത തു മാ കു ന്നു . ഈ ജോലിക്ക് ദർഘാ സു കൾ 
സമർപ്പി ക്കു മ്പോൾ 100 രൂപ മുദ്രപത ത്തിൽ ഒരു 
പാരംഭ കരാർ കൂടി വയ്ക്കേ ണ്ട താകുന്നു . നിര ത ദ വ്യാ 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത 
തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് ഏതു സമയത്തും മാറത്തക്ക 
വിധം അധികാരപ്പെടുത്തിയിട്ടുള്ളതും ആയിരിക്കണം. പ്രാഥമിക 
ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിരതദ്രവ്യം 
കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 


പിറവം പ്രോജക്ട് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
കേരള പൊതു മരാമത്ത് ജല വിഭവ വകുപ്പിലെ അംഗീകൃത 
- “ എ ക്ലാസ്സ് കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
രജി ട്രേഡ് തപാലിൽ ക്ഷണിച്ചു കൊള്ളുന്നു . കൊറിയർ 
സർവ്വീസ്മുഖേന അയയ്ക്കുന്ന ദർഘാസുകൾ പരിഗണിക്കു 
ന്നതല്ല. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം അവധി 
ആയിരുന്നാൽ അതിനടുത്ത ദിവസം അവസാന തീയതിയായി 
പരി ഗ ണിക്കു ന്ന താണ്. ദർഘാസുകൾ നിശ്ചിത ദിവസം 
- വൈകിട്ട് 4 മണിക്ക് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാ 
രുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 

ദർഘാസ് നമ്പർ 03/എസ്. ഇ . പി. സി . പി./2010- 11. 

പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും - ഇടമലയാർ 
ജലസേചന പദ്ധതി ലോ ലെവൽ കനാൽ 80 മീറ്റർ മുതൽ 
715 മീറ്റർ വരെ നീർപ്പാ ല ത്തി ന്റെ യും ഇൻ സ് പ ക്ഷൻ 
റോഡിന്റെയും നിർമ്മാണം ( ബാക്കി പണികൾ) - രൂപ 62 ലക്ഷം. 

നിരതദ്രവ്യം രൂപ 50,000. 

ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 9,300 + മൂല്യവർദ്ധിത 
- നികുതി. 

- ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന തീയതിയും സമയവും - 
25 - 9 - 2010 മുതൽ 28 - 9 - 2010 , 1 മണിവരെ. 

ദർഘാസ് രജിസ്റ്റേർഡ് തപാലിൽ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും - 5- 10 -2010 വൈകുന്നേരം 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
5 - 10 - 2010 വൈകുന്നേരം 4 മണി. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി- 8 മാസം. 

പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ഇടമലയാർ 
ജലസേചന പദ്ധതി ഡിവിഷൻ നമ്പർ 1, അങ്കമാലി. 


14th SEPT. 2010 ] 


IRRIGATION DEPARTMENT 


-- 467 


ദർഘാസ് പമാണ ങ്ങളും മറ്റ് വിശദ വിവ ര ങ്ങളും 
ആഫീസ് സമയങ്ങളിൽ ദർഘാസ് പ്രമാണത്തിന്റെ വില അടച്ച് 
രേഖാമൂലം അപേക്ഷിച്ചാൽ താഴെ ഒപ്പ് വച്ചി രി ക്കുന്ന 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും നിശ്ചിത ദിവസങ്ങളിൽ 
ലഭിക്കു ന്ന താ ണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറു വാൻ 
പാടു ള്ള തല്ല. ദർഘാ സു ക ളോ ടൊപ്പം 100 രൂപയുടെ 
മുദ്രപത ത്തിൽ പാഥ മിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം 
ചെയ്തി രി ക്കണം. കേ രള പൊതു മ രാ മത്ത്/ ജല വി ഭ വ 
വകുപ്പുകളിൽ നിലവിലുള്ള മറ്റെല്ലാ ദർഘാസ് വ്യവസ്ഥകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ - ( ഒപ്പ്) 
കാര്യാലയം, 

- സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. 
പ്രോജക്ട് സർക്കിൾ, പിറവം. ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


6 6/ ഇഇ - 2 / 2010 -11 - ടി ടി ചെയിനേജ് 24000 മീറ്റർ 

മുതൽ 24150 മീറ്റർ വരെയുള്ള ടി - -രൂപ 10,00,000 25,000 
| 7 7 / ഇഇ 2/ 2010 - 1 - ടി ടി ചെയിനേജ് 24150 മീറ്റർ 

മുതൽ 24300 മീറ്റർ വരെയുള്ള ടി - രൂപ 10, 00,000 25, 000 
- 8 8/ ഇഇ-2- 2010 -1 - ടി കുറവിലങ്ങാട് വിതരണിയുടെ 

ചെയിനേജ് 100 മീറ്ററിനും 600 മീറ്ററിനും ഇടയിലുള്ള 
കനാൽ ലൈനിങ്ങിന്റെ കേടുപാടുകൾ തീർക്കലും 
അനുബന്ധ വേലകളും- രൂപ് 10,00,000 

| 25, 000 
9 9/ 02/ 2010 - 11 - ടി ഇടതുകര പ്രധാന കനാൽ 
ചെയിനേജ് 14200 മീറ്ററിലെ സംരക്ഷണ വേലയും 

സ് ഷോപ്പിംഗ് ഡയിൻ, ഗാർഡ് സ്റ്റോൺ 
മുതലായവയുടെ നിർമ്മാണവും രൂപ 1,00,000 - 10, 000 
10 10/ ഇഇ- 2/ 2010 - 11 ടി ടി ചെയിനേജ് 9000 മീറ്റർ 
മുതൽ 11000 മീറ്റർ വരെയുള്ള കനാൽ ലൈനിങ്ങി 

ന്റെയും കുളക്കടവിന്റെയും പുനരുദ്ധാരണം 
- രൂപ് 8, 00 , 000 

20 , 000 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി1-75/2004 ( വാല്യം III). 2010 ആഗസ്റ്റ് 12. 

കേരള ഗവർണ്ണർക്കു വേണ്ടി എക് സി ക ട്ടീവ് 
എഞ്ചിനീയർ, എം . വി . ഐ . പി . ഡിവി ഷൻ നമ്പർ- 2, 
കൂത്താട്ടുകുളം താഴെ പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി കേരള 
ജലവിഭവ | പൊതു മരാമത്ത് വകുപ്പിലെ രജിസ്ട്രേഷനുള്ള 
അംഗീകൃത കരാ റു കാ രിൽ നിന്നും മത്സര സ്വഭാ വ മുള്ള 
ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ് 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
രജിസ്റ്റേർഡ് തപാലിൽ മാത്രം സ്വീകരിക്കുന്നതും ( കൊറിയർ 
സ്വീകരിക്കുന്നതല്ല.) നിശ്ചിത തീയതിയിൽ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
അപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന 
തുമാകു ന്നു . തപാലിൽ വരാ വുന്ന കാല താ മ സ ത്തിന് 
കരാറുകാർ മാത്രം ഉത്തരവാദിയായിരിക്കും. ഏതെങ്കിലും 
കാരണവശാൽ ദർഘാസ് വിൽക്കുന്ന അവസാന ദിവസമോ 
തുറക്കുന്ന ദിവസമോ അവധിയാകുകയാണെങ്കിൽ അടുത്ത 
(പ്രവൃത്തി ദിവസം താഴെ സൂചിപ്പിച്ചിട്ടുള്ള സമയംവരെ 
ദർഘാസുകൾ വിൽക്കുന്നതും സ്വീകരിക്കുന്നതും തുറക്കുന്നതും 
ആയിരിക്കും. 

ദർഘാസ് നമ്പരും 
കമ 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

- രൂപ 
അടങ്കൽ തുകയും 

(2) 
1 1/ ഇഇ - 2/ 2010 - 11 - എം. വി. ഐ . പി. - മാറാടി ശാഖാ 
കനാൽ ചെയിനേജ് 2000 മീറ്റർ മുതൽ 3200 
മീറ്റർ വരെയുള്ള അടിയന്തിര അറ്റകുറ്റപ്പണികൾ - 
രൂപ് 11,00 ,000 

27 ,500 
2 2/ ഇഇ - 2 / 2010 -1 - ടി ടി ചെയിനേജ് 3400 മീറ്റർ 

മുതൽ 4400 മീറ്റർ വരെയുള്ള ടി - രൂപ 13,00,000 32 ,500 
3 3/ ഇഇ - 2/ 2010-11- ടി ടി ചെയിനേജ് 4500 മീറ്റർ 
- മുതൽ 5380 മീറ്റർ വരെയുള്ള ടി - രൂപ 11,00 ,000 27,500 
4 4 / ഇഇ - 2/ 2010 -11- ടി ഇടതുകര പ്രധാന കനാൽ 
ചെയിനേജ് 16000 മീറ്റർ മുതൽ 25624 മീറ്റർ 
വരെയുള്ള 2010 -11 വർഷത്തെ വാർഷിക അറ്റകുറ്റ 
പണികൾ രൂപ 10,00 ,000 

25, 000 
5 5 / ഇഇ - 2 / 2010 -17 ടി ടി ചെയിനേജ് 23850 മീറ്റർ 
മുതൽ 24000 മീറ്റർ വരെയുള്ള ചോർച്ച തടയു 
ന്ന തിനുള്ള കോൺ കീറ്റിംഗ് വേല കൾ 
രൂപ 10,00, 000 

25, 000 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 3 - നും 
രൂപ 1,700 + വാറ്റ്, കമനമ്പർ 2, 4, 5 , 6 , 7 , 8 ഇവയ്ക്ക് 
രൂപ 2,000 + വാറ്റ്, ക്രമനമ്പർ 9- ന് രൂപ 800 + വാറ്റ്, ക്രമനമ്പർ 
10 - ന് രൂപ 1,500 + വാറ്റ്. 

ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 13 -9 -2010 
മുതൽ 14 - 9 - 2010 വൈകുന്നേരം 3 മണിവരെ. 

ദർഘാസ് രജി സ് ട്രേഡ് തപാലിൽ ഈ ഓഫീസിൽ 
ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും 20 - 9 - 2010 
വൈകുന്നേരം 3 മണി വരെ. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും - 20 - 9- 2010 
വൈകുന്നേരം 3.30 മണി. 

- പ്രവൃത്തി തീർക്കേണ്ട കാലാ വ ധി - കമ നമ്പർ 4 - ന് 
മാർച്ച് 2011 വരെ, മറ്റുള്ളവയ്ക്ക് 3 മാസം. 

കരാറുകാരുടെ വിഭാഗം " സി ക്ലാസ്സും അതിനുമുകളിലും. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും താഴെ ഒപ്പ് 
വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും ദർഘാസ് 
പ്രമാണത്തിന്റെ വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. 

ദർഘാസ് പമാ ണ ങ്ങ ൾ മേൽപ്പറഞ്ഞ അംഗീകൃത 
കരാറുകാർക്കു മാത്രം ലഭിക്കു ന്നതും അവ അന്യോന്യം 

കമാ റു വാ ൻ പാടി ല്ലാ ത്ത തു മാ കു ന്നു . ദർഘാസ് 
ഫോറ ത്തിൽ രേഖ പ്പെടു ത്തു ന്ന നിരക്ക് രണ്ട് ദശാംശ 
സംഖ്യയിലേക്ക് നിജപ്പെടുത്തേണ്ടതാണ്. ഈ പ്രവർത്തികൾക്ക് 
ദർഘാസ് സമർപ്പിക്കുമ്പോൾ 100 രൂപയുടെ മുദ്രപത്രത്തിൽ ഒരു 
പാരംഭ കരാർകൂടി വയ്ക്കേ ണ്ട താകു ന്നു . നിര ത ദ്രവ്യം 
എക് സി ക ട്ടീവ് എഞ്ചി നീ യ റുടെ പേരിൽ വാങ്ങിയ 
നിശ്ചിത തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് മാറത്തക്ക വിധം 
പന്ധപ്പെടുത്തി അധികാരപ്പെടുത്തിയിട്ടുള്ളതും ആയിരിക്കണം. 
പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ വാങ്ങി യ തോ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ പണയപ്പെടുത്തിയതോ ആയ മതിയായ 
തുകയ്ക്കുള്ള നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസു 
കൾ നിരസിക്കുന്നതാണ്. ദർഘാസുകൾ സമർപ്പിക്കുന്നതോ 
ടൊപ്പം പൂരിപ്പിച്ച ദർഘാസിന്റെ ഒരു പകർപ്പ് ചീഫ് എഞ്ചിനീ 
യർ പ്രോജക്ട്- 2, തിരുവനന്തപുരത്തിനും അയക്കേണ്ടതാണ്. 
(Letter No . 16857 / MPI/ 2009 / WRD dated 10 - 7- 2009) 


( 1) 


14th SEPT. 2010 ). 


IRRIGATION DEPARTMENT 


468 


കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ബിൽ - ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 6 - ന് രൂപ 
തുകയുടെ ഒരു ശതമാനം അംശാദായമായി ബില്ലിൽനിന്നും - 600 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാറ്റ്. 
പിടിക്കുന്നതും നിധിയിലേക്ക് അടയ്ക്കുന്നതുമാണ്. നിയമാനു 

-- ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 15 -9- 2010 
സൃതമായ സെയിൽടാക്സസും/ വാറ്റും ഓരോ ബില്ലിൽനിന്നും 
പിടിക്കുന്നതും ആയവ സെയിൽടാക്സസ് അധികാരികൾക്ക് 

മുതൽ 16- 9 - 2010 വൈകുന്നേരം 3 മണിവരെ. 
കമാ റു ന്ന തു മാ ണ് . ഗവൺ മെന്റ് ഓർഡർ നമ്പർ - ദർഘാസ് രജി സ് ട്രേഡ് തപാലിൽ ഈ ഓഫീസിൽ 
84/97 PW & T തീയതി 19 - 8 - 1997 - ഉം ഗവൺമെന്റ് -- ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും 22 - 9 - 2010 
ഓർഡർ 137 / 98 PWD തീയതി 21 - 2 - 1998 - ഉം പ്രകാരം 

വൈകുന്നേരം 3 മണിവരെ. 
പറഞ്ഞിട്ടുള്ള പർ ഫാ മൻ സ് ഗ്യാരണ്ടി തുട ങ്ങിയ 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും - 22 -9 - 2010 
വ്യവസ്ഥകളും, കേരള ജലവിഭവ / പൊതുമരാമത്ത് വകുപ്പുകളിൽ 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് നില വിലുള്ള മറ്റെല്ലാ 

വൈകുന്നേരം 3.30 മണി. 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 

കരാറുകാരുടെ വിഭാഗം - " ഡി ക്ലാസ്സും അതിനുമുകളിലും. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

ദർഘാസ് പ്രമാണവും മറ്റ് വിവരങ്ങളും താഴെ ഒപ്പുവച്ച 
കാര്യാലയം, എം . വി . ഐ . പി . 

( ഒപ്പ്) 
ഡിവിഷൻ നമ്പർ 2 , 

ഉദ്യോഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽനിന്നും ദർഘാസ് 
കൂത്താട്ടുകുളം. എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. - പ്രമാണത്തിന്റെ വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം 

ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 

മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്കുമാത്രം ലഭിക്കുന്നതും 
ദർഘാസ് പരസ്യം 

അവ അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതുമാകുന്നു . 
നമ്പർ ഡി . ബി.- 9 / 95. 

2010 ആഗസ്റ്റ് 16. ദർഘാസ് ഫോറത്തിൽ രേഖപ്പെടുത്തുന്ന നിരക്ക് രണ്ട് ദശാംശ 

-- സംഖ്യയിലേക്ക് നിജപ്പെടുത്തേണ്ടതാണ്. ഈ പ്രവർത്തികൾക്ക് 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, എം . വി . ഐ . പി . സബ് ഡിവിഷൻ നമ്പർ-5, 

ദർഘാസ് സമർപ്പിക്കുമ്പോൾ 50 രൂപയുടെമുദ്രപത്രത്തിൽ ഒരു 
കൂത്താട്ടുകുളം താഴെ പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി കേരള 

| പ്രാരംഭ കരാർകൂടി വയ്ക്കേ ണ്ട താ കു ന്നു . നിര തദവ്യം 
ജലവിഭവ / പൊതു മരാമത്ത് വകുപ്പിലെ രജിസ്ട്രേഷനുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ 
അംഗീകൃത കരാറു കാ രിൽ നിന്നും മത്സര സ്വഭാ വമുള്ള നിശ്ചിത തുക യ്ക്കു ള്ളതും അദ്ദേഹത്തിന് മാറ ത്തക്ക വിധം 
ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ് പഞ്ഞപ്പെടുത്തി അധികാരപ്പെടുത്തിയിട്ടുള്ളതും ആയിരിക്കണം. 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 

പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും അസിസ്റ്റന്റ് 
രജിസ്റ്റേർഡ് തപാലിൽ മാത്രം സ്വീകരിക്കുന്നതും ( കൊറിയർ 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയതോ 
സ്വീകരിക്കുന്നതല്ല.) താഴെ കൊടുത്തിരിക്കുന്ന നിശ്ചിത 
തീയതികളിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ പണയ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ 

- പ്പെടുത്തിയതോ ആയ മതിയായ തുകയ്ക്കുള്ള നിരതദ്രവ്യം 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാകുന്നു . കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
തപാലിൽ വരാവുന്ന കാലതാമസത്തിന് കരാറുകാർ മാത്രം 

- കേരള ജല വി ഭവ / പൊതു മ രാ മത്ത് വകു പ്പു ക ളിൽ 
ഉത്തരവാദിയായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് 

ദർ ഘാ സു കളെ സംബ ന്ധിച്ച് നില വി ലു ള്ള മറ്റെല്ലാ 
വിൽക്കുന്ന അവസാന ദിവസമോ തുറക്കുന്ന ദിവസമോ 

വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 
അവ ധി യാകുക യാ ണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസുകൾ വിൽക്കുന്നതും സ്വീകരിക്കുന്നതും തുറക്കുന്നതും 
ആയിരിക്കും. 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ദർഘാസ് നമ്പരും 

എഞ്ചിനീയറുടെ കാര്യാലയം, 
നിരതദ്രവ്യം 

( ഒപ്പ്) 
- പ്രവൃത്തിയുടെ പേരും 

എം . വി . ഐ . പി . 
നമ്പർ 

രൂപ് 
അടങ്കൽ തുകയും 

സബ് ഡിവിഷൻ നമ്പർ 5, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
1 1/ എഇഇ - 5 / 2010 - 11 - എം . വി . ഐ . പി . - ഇടതുകര 

എഞ്ചിനീയർ. 

കൂത്താട്ടുകുളം. 
പധാന കനാലിന്റെ ചെയിനേജ് 8000 മീറ്റർ 
മുതൽ 11000 മീറ്റർ വരെയുള്ള ഭാഗത്തിന്റെ 
വാർഷിക അറ്റകുറ്റപ്പണികൾ രൂപ് 2 ,00,000 5,000 

ദർഘാസ് പരസ്യം 
2 2/എഇഇ- 5/2010 -11 ടി ടി ചെയിനേജ് 11000 മീറ്റർ 

നമ്പർ ഡി 3/ 2167/ 04. 

2010 ആഗസ്റ്റ് 19 . 
മുതൽ 13000 മീറ്റർ വരെയുള്ള ടി - - രൂപ 2,00,000 5,000 
3 3/എഇഇ -5/2010- 11- ടി ടി ചെയിനേജ് 13000 മീറ്റർ 

കേരള ഗവർണ്ണർക്കു വേണ്ടി ചിറ്റൂർപ്പുഴ ജല സേചന 
-- മുതൽ 16000 മീറ്റർ വരെയുള്ള ടി - രൂപ 2,00,000 5,000 വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചി നീ യർ താഴെ പറയുന്ന 
4 4 / എഇഇ - 5 / 2010 - 11 - ടി മുളക്കുളം ശാഖാ 

പ്രവൃത്തികൾക്കുവേണ്ടി 2010 സെപ്റ്റംബർ 23 -ാം തീയതി 
കനാലിന്റെ ചെയിനേജ് 0 മീറ്റർ മുതൽ 2400 മീറ്റർ 

ഉച്ചയ്ക്ക് 3 മണിവരെ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
വരെയുള്ള ടി - -രൂപ 1,50 ,000 

3 ,750 ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസുകൾ താഴെ ഒപ്പിട്ടിട്ടുള്ള 
5 5/ എഇഇ - 5/ 2010 - 11- ടി ടി ചെയിനേജ് 2400 മീറ്റർ 

അധികാരിയുടെ ഓഫീസിൽ അന്നേദിവസം ഉച്ചയ്ക്ക് 4 മണിക്ക് 
മുതൽ 4400 മീറ്റർ വരെയുള്ള ടി --രൂപ 1,00,000 2,500 എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
6/ എഇഇ - 5/2010 - 11 ടി ടി ചെയിനേജ് 4400 മീറ്റർ 

മറ്റ് ഉദ്യോഗസ്ഥരോഅപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ 
മുതൽ 5600 മീറ്റർ വരെയുള്ള ടി - രൂപ 3,00,000 7,500 സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


കമ 


- 6 


14th SEPT. 2010 ). 


IRRIGATION DEPARTMENT 


469 


ദർഘാസ് പരസ്യം 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ 
നമ്പർ 

പേരും അടങ്കൽ തുകയും 


നിരതദ്രവ്യം 

രൂപ് 


നമ്പർ ഡി2 - ടെണ്ടർ/ 1/ 2010 - 11 . 


2010 ആഗസ്റ്റ് 19. 


പലകപ്പാണ്ടി പദ്ധതി 


51/ 2010 - 11 - പി . ഡി .എസ്. - പല ക പ്പാണ്ടി 

ഡൈവേർഷൻ പദ്ധതിയിലെ ചെയി. 2 / 000 
കി . മീ . മുതൽ 3 / 930 കി . മീ . വരെയുള്ള 
കനാൽ റോഡ് നിർമ്മാണം - രൂപ 10,50,000 
52/ 2010 -11 ടി ടി പാത്തിപ്പാറ II, സുക്രിയാർ 
വിയ റു കൾക്കായി കാസ് റെഗു ലേറ്റർ 
നിർമ്മാണം - രൂപ 13, 20, 000 


26,250 


33 , 000 


3 53 / 2010- 11 ടി ടി വാച്ച്മാൻ ഷെഡ് നിർമ്മാണം 

- രൂപ 5,50 ,000 


13,750 


ആർ. ബി. സി . 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ചെറുകിട ജലസേചന വിഭാഗം 
കണ്ണൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി നിർദ്ദിഷ്ട യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
മുദ്രവച്ചതും പവൃ ത്തിയുടെ പേര് പുറത്ത് ആലേഖനം 
ചെയ്തിട്ടുള്ളതുമാ യ ക വ റുകളിൽ ദ ർ ഘാ സു കൾ 
ക്ഷണിക്കുന്നു . ദർഘാസുകൾ ക്രമനമ്പർ 1 മുതൽ 11 വരെ 
16 - 9 - 2010 - ന് വൈകുന്നേരം 4 മണിവരെയും ക്രമനമ്പർ 12 
മുതൽ 21 വരെ 23 - 9 - 2010 - ന് വൈകുന്നേരം 4 മണിവരെയും 
സ്വീകരിക്കുന്നതും, അതാതു ദിവസങ്ങളിൽ വൈകുന്നേരം 4.30- ന് 
തൽ സമയം ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റ് ഉദ്യോഗസ്ഥനോ ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 
ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ, സ്പീഡ് പോസ്റ്റ് എന്നിവ 
വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. കൊറിയർ സർവ്വീസിൽ 
അയയ്ക്കുന്നതോ നേരിട്ടു നൽകുന്നതോ ആയ ദർഘാസുകൾ 
സ്വീക രി ക്കു ന്ന ത ല്ല . തപാൽ തക രാറുമൂലമോ മറ്റോ 
കാല താ മസം വന്നാൽ ഡിപ്പാർട്ട് മെന്റ് യാതൊ രു വിധ 
ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. ദർഘാസിന്റെ കാലാവധി 
അത് സ്വീകരിക്കുന്ന തീയതി മുതൽ 4 മാസം ആയിരിക്കും. 
ദർഘാസ് നമ്പരും 

നിരത 
കമ 
പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 
( 2 ) 

- (3 ) 


4 


54 / 2010 - 11 - സി . പി . പി . - ആർ. ബി . സി . 
കിട്ടുപ്പിള്ള ബ്രാഞ്ച് കനാലിന്റെ ഷട്ടറിന്റെയും 

ലൈനിംഗിന്റെയും അടിയന്തിര പുനരുദ്ധാരണ 
പ്രവൃത്തികൾ - രൂപ 6,00,000 


15 ,000 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 1,600 + 
വാറ്റ് + സെസ്സ്, ക്രമനമ്പർ 2 - ന് രൂപ 2,000 + വാറ്റ് + സെസ്സ്, 
കമനമ്പർ 3 - ന് രൂപ 1,100 + വാറ്റ് + സെസ്സ്, കമനമ്പർ 
4 - ന് രൂപ 1,300 + വാറ്റ് + സെസ്സ്. 


രൂപ് 


കോൺട്രാക്ടറുടെ തരം " സി യും അതിനുമുകളിലും. 


പണി തീർക്കേണ്ട കാലാവധി 6 മാസം. 


37 ,500 


37 ,500 


ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദാംശങ്ങളും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും 
ദർഘാസിന്റെ അന്നേദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ഓഫീസ് 
സമയങ്ങളിൽ രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ ജലസേചന വകുപ്പിലെ അംഗീകൃത 
കരാറുകാർക്കു മാത്രമേ ലഭിക്കുകയുള്ളൂ. കരാ റു കാ ർ 
“ സി ക്ലാസും അതിനു മുകളിലുമുള്ളവരായിരിക്കണം. ദർഘാസ് 
പ്രമാണങ്ങൾ അന്യോന്യം കൈമാറാൻ പാടില്ലാത്തതുമാകുന്നു . 
ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവെച്ച് രേഖകൾ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ അയയ്ക്കേണ്ടതാകുന്നു . അല്ലാത്ത 
ദർ ഘാസുകൾ നിരസിക്കു ന്നതായിരിക്കും. ദർഘാസ് 
പ്രമാണങ്ങളുടെ വില അടച്ചാൽ യാതൊരു കാരണവശാലും 
മടക്കിക്കൊടുക്കുന്നതല്ല. 


18 , 400 


4 


1 3 / 2010 - 11 - പദ്ധതി സംരക്ഷണ പ്രവൃത്തി 

മ യ്യിൽ പ ഞ്ചാ യ ത്തിൽ മ ത ല ക്കു ണ്ട് 
വി . സി. ബി . ക്കു താഴെ ഭാഗത്ത് കൈവയൽ 
തോടിന്റെ കര സം രക്ഷണ പ്രവൃത്തി 
രൂപ 15 ,00 ,000 
4 | 2010 - 11 - ടി മാലൂർ പഞ്ചാ യ ത്തിൽ 
വേരു മടക്കി തോടിന്റെ മേൽഭാഗത്ത് കര 
സംരക്ഷണ പ്രവൃത്തി- രൂപ 15 ,00,000 
5 / 2010 - 11 - ടി പരിയാരം പഞ്ചാ യ ത്തിൽ 
ഗംഗവയൽ തോടിനു കുറുകെയുള്ള വി . സി . ബി . 
യുടെ പുനരുദ്ധാരണ പ്രവൃത്തി-- രൂപ 7,35,000 
6/ 2010 - 11 - ടി കുന്നോത്ത്പറമ്പ് പഞ്ചായ 
ത്തിൽപുത്തൂർ തോടിൽ ആശാശരിക്കുണ്ട് 
വി . സി . ബി .യുടെ പു ന രു ദ്ധാ ര ണ വും 

കര സംരക്ഷണവും - രൂപ 15,00 ,000 
5 7 / 2010 -11 - ടി പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ 
മുപ്പോട് തോട് ഉപ്പുവെള്ള പ്രതിരോധബണ്ടിന്റെ 
മേൽഭാഗത്ത്മുക്കൂട് തോടിന്റെ സംരക്ഷണം - 
രൂപ 15,00, 000 
8/ 2010 - 11 - ടി ചെറുകുന്ന് പഞ്ചായത്തിൽ 
മുട്ടിൽകാപ്പിൽ റഗുലേറ്ററിന്റെ മേൽഭാഗത്ത് 
കര സംരക്ഷണവും ബണ്ട് നിർമ്മാണവും - 
രൂപ 8, 00,000 
9 / 2010 - 11 - ടി പയ്യാവൂർ പഞ്ചാ യ ത്തിൽ 
ഉപ്പുപടന്നയിൽ ഉപ്പുപടന്ന തോടിനുകുറുകെ 
ഉള്ള വി. സി. ബി .യുടെ റിപ്പയർ പ്രവൃത്തി 
രൂപ 14 ,80, 000 


37 ,500 


37 , 500 


- കേരള പൊതു മ രാ മത്ത്/ ജലസേചന വകു പ്പിലെ 
ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ളമറ്റെല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധ ക മാ യിരിക്കും. ഓരോ പ്രവ്യത്തിക്കും 
സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം 100 രൂപയിൽ 
കുറയാത്ത മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ടൈപ്പ് ചെയ്ത് 
പൂരിപ്പിച്ച് അടക്കം ചെയ്യേണ്ടതും അല്ലാത്തവ നിരസിക്കുന്ന 
തുമായിരിക്കും. 


20 ,000 


7 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ചിറ്റൂർപ്പുഴ 

- ( ഒപ്പ്) 
ജലസേചന വിഭാഗം, ചിറ്റൂർ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


37,000 


14th SEPT. 2010 ) 


IRRIGATION DEPARTMENT 


470 


(1) 


( 2 ) 


( 3 ) 


- ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 2, 4, 5, 7, 
8, 10 , 11, 13, 16, 19 ഇവയ്ക്ക് രൂപ 2,300 + വാറ്റ്, ക്രമനമ്പർ 
3, 6, 9, 17 , 20 ഇവയ്ക്ക് രൂപ 1,500 + വാറ്റ്, ക്രമനമ്പർ 
12 - ന് രൂപ 2,200 + വാറ്റ്, ക്രമനമ്പർ 14 - ന് രൂപ 1,600 + വാറ്റ്, 
കമനമ്പർ 15 - നും 21- നും രൂപ 2 ,100 + വാറ്റ്, കമനമ്പർ 
18 - ന് രൂപ 2,000 + വാറ്റ്. 


37 ,500 


കരാറുകാരുടെ യോഗ്യത " സി ക്ലാസ്സും അതിനുമുകളിലും. 


19 , 400 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 6 മാസം. 


10 


37 ,500 


37,500 


12 


36,300 


37 ,500 


8 10 / 2010 - 11 - പദ്ധതി സംരക്ഷണ പ്രവൃത്തി 

കീഴൂ ർ - ചാ വ ശ്ശേ രി പ ഞ്ചാ യ ത്തി ൽ 
കു റു കു ള ത്ത് കു റു കു ളം തോടിന്റെ 
താഴെ ഭാഗത്ത് ഇടതുകര സംരക്ഷണം- 
രൂപ 15,00,000 
11 / 2010 - 11 - ടി പരിയാരം പഞ്ചായത്തിൽ 
നാഗതോടിനു കുറുകെയുള്ള വി . സി. ബി.യുടെ 
റിപ്പയർ പ്രവൃത്തി- - രൂപ് 7 ,75,000 
12 / 2010 - 11 - ടി മാങ്ങാട്ടിടം പഞ്ചായത്തിൽ 

കൈത്തച്ചാലിൽ അയ്യപ്പൻതോട് വി . സി. ബി . 
യു ടെ മേൽ ഭാ ഗത്തും താഴെ ഭാ ഗത്തും 

കര സംരക്ഷണം രൂപ 15,00, 000 
11 13 / 2010 - 11- ടി പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ 

വെള്ളൂർ വില്ലേജിലെ നാഗത്തുമൂല വി. സി. ബി. 
യുടെ മേൽഭാഗത്ത് കൊളായക്കര തോടിന്റെ 
കര സംരക്ഷണം- രൂപ 15 ,00,000 
14 / 2010 - 11 - ടി ആലക്കോട്പഞ്ചായത്തിൽ 
തൊക്കാട് വി . സി . ബി .യുടെ മേൽഭാഗത്തും 
താഴെ ഭാ ഗത്തും തൊക്കാട് തോടിന്റെ 

കര സംരക്ഷണം (റീച്ച് 2) - രൂപ 14,50, 000 
13 15 /2010 - 11 - ടി പിണറായി പഞ്ചായത്തിൽ 

ആനപ്പാലം ഉപ്പുവെള്ള പ്രതിരോധബണ്ടിന്റെ 
സമീപം ആന തോടിന്റെ മേൽ ഭാ ഗത്ത് 

കര സംരക്ഷണം രൂപ 15, 00,000 
14 16/ 2010 -11 - കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ പാവന്നൂർ 

ലിഫ്റ്റ് ഇറിഗേ ഷൻ സ്കീമിന്റെ കനാൽ 

നീട്ടി നിർമ്മിക്കൽ - രൂപ 10,20,000 
15 17 / 2010 - 11 - ടി കുറുമാത്തൂർ പഞ്ചായത്തിൽ 

പെടുനൂലിൽ മുയ്യം ലിഫ്റ്റ് ഇറിഗേഷൻ 
സ്കീമിന്റെ പൈപ്പ് ലൈനിന്റെയും നടപ്പാല 
ത്തിന്റെയും ഇൻടേക്ക് വെല്ലിന്റെയും റിപ്പയർ 
പ്രവൃത്തി - രൂപ 14,00,000 
18 / 2010 - 11 - വെള്ളപ്പൊക്കക്കെടുതികൾ - 
മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ മരുതായിയിൽ 
നരിക്കുന്ന് തോടിന്റെ കര സംരക്ഷണം 
രൂപ 15, 00, 000 
19 /2010 - 11 - ടി കുറുമാത്തൂർ പഞ്ചായത്തിൽ 
കാലിക്കടവിൽ പാറത്തോടിനു കുറുകെയുള്ള 

വിയറിന്റെ കര സംരക്ഷണം - രൂപ 8, 90,000 
18 | 20/ 2010 - 11 - ടി എളയാവൂർ പഞ്ചായത്തിൽ 

ചക്ക്യാരത്തുതാഴെയ്ക്കും കൂടത്തിൻതാഴെയ്ക്കും 
ഇടയിൽ വലിയ തോടിന്റെ കര സംരക്ഷണം- 

രൂപ് 13,30, 000 
19 | 21/ 2010 - 11 - ടി രാമ ന്തളി പഞ്ചാ യ ത്തിൽ 

പെനൂക്കി തോടിന്റെ കര സംരക്ഷണം 
രൂപ് 15, 00,000 
22/ 2010 - 11 - മലബാർ ഇറിഗേഷൻപാക്കേജ് - 
പെരളശ്ശേരി പഞ്ചായത്തിൽ മാവിലായി തോടിൽ 
വലിയകണ്ടിഉപ്പുവെള്ള പ്രതിരോധബണ്ടിന്റെ 
പുനർനിർമ്മാണം - രൂപ 8,00,000 
23 | 2 010 - 11 - ഉദ യ ഗിരി പഞ്ചാ യ ത്തിൽ 
മൂന്നാം തോടിനു കുറുകെയുള്ള ബി . സി.ആറിന്റെ 
റിപ്പയർ പ്രവൃത്തി- രൂപ 13, 50 ,000 


ദർഘാസ് ഫോറങ്ങളും മറ്റു വിവരങ്ങളും എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും ക്രമനമ്പർ 1 മുതൽ 
11 വരെയുള്ളവ 15 - 9 -2010 - ന് ഉച്ചയ്ക്ക് 1 മണിവരെയും ക്രമനമ്പർ 
12 മുതൽ 21 വരെയുള്ളവ 22 - 9 - 2010 - ന് ഉച്ചയ്ക്ക് 1 മണി 
വരെയും ദർഘാസ് ഫോറത്തിന്റെ വില മണിയോർഡറായോ 
രൊക്കം പണമായോ അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ ക്രമനമ്പർ 1 മുതൽ 
11 വരെ 9 - 9 - 2010 മുതൽ 15 - 9 - 2010 ഉച്ചയ്ക്ക് ക്ക് 1 മണി 
വരെയും കമനമ്പർ 12 മുതൽ 21 വരെ 14 - 9 - 2010 മുതൽ 
22 - 9 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെയും മാത്രമേ ലഭിക്കുകയുള്ളൂ. 
ദർഘാസ് ഫോറങ്ങൾ ക്രമനമ്പർ 1 മുതൽ 11 വരെ 15 - 9- 2010 - ന് 
ഉച്ചയ്ക്ക് 1 മണിക്കുശേഷവും ക്രമനമ്പർ 12 മുതൽ 21 വരെ 
22- 9-2010- ന് ഉച്ചയ്ക്ക് 1 മണിക്കുശേഷവും യാതൊരു കാരണ 
വശാലും ലഭിക്കുന്നതല്ല. ദർഘാസ് പ്രമാണം അന്യോന്യം 

കൈമാറാൻ പാടുള്ളതല്ല. ദർഘാസ് ദിവസം നിശ്ചിത സമയം 
വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസിനൊപ്പം 
100 രൂപയുടെമുദ്രപ്രതത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റും 
റ്റി . ആർ.- 5 രസീതും വയ്ക്കാത്ത ദർഘാസുകൾ നിരസിക്കു 
ന്നതാണ്. ഉത്തരവ് ജി. ഒ. ( പി ) 84/ 97 / പി .ഡബ്ലു . ഡി. ആന്റ് ടി. 
തീയതി 19 -8 - 1997 - ൽ പറയുന്ന എല്ലാ നിബന്ധനകളും ഈ 
ദർഘാസിനും ബാധകമാണ്. ദർഘാസിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്ന കരാറുകാർ ( ലേബർ കോൺട്രാക്ട് സൊസൈറ്റി 
ഉൾപ്പെ ടെ ) അവരുടെ രജി സ് ട്രേ ഷൻ സർട്ടിഫിക്ക റ്റിന്റെ 
ഒറിജിനൽ ഹാജരാക്കേണ്ടതാണ്. ലേബർ കോൺട്രാക്ട് 
സൊസൈറ്റികൾ അവർ ഏറ്റെടുത്തിരിക്കുന്ന പണികളുടെ 
ആകെ അടങ്കൽ തുകയുടെ സർട്ടിഫിക്കറ്റ് അതാത് രജിസ്ട്രാറിൽ 
നിന്നും വാങ്ങി ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷയോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 


25, 500 


35,000 


16 


37 ,500 


22 ,300 


33, 300 


1987 - ലെ കേരള നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിയമ 
ത്തിലെ 8(2 ) വകുപ്പ് അനുസരിച്ച് മേൽ പണികൾ ഏറ്റെടുത്ത് 
നടത്തുന്ന കരാറുകാർ രൊക്കം ചെലവിന്റെ ഒരു ശതമാനം 
കേരള നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ബില്ലിൽ 
നിന്നും നൽ കേ ണ്ട താ ണ് . ജല സേചന വകു പ്പിലെ 
ദർഘാസുകളെ സംബന്ധിക്കുന്ന മറ്റെല്ലാ വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


37 , 500 


20 , 000 


21 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
കാര്യാലയം, ചെറുകിട ജലസേചന 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
വിഭാഗം, കണ്ണൂർ-2. 


32 , 800 


